O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 11 
Tuesday , 11th January 2022 


1197 ധനു 27 


1943 പൗഷം 21 


27th Dhanu 1197 


21st Polisha 1943 


വാല്യം 11 


നമ്പർ 


2 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1387 


Revenue Department 


11th January 2022 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : സി1-8668 / 2021 


13-12-2021 


വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാട്ടിക്കുന്ന് കരയിൽ കൊട്ടിത്തറ 
( ശ്രീലക്ഷ്മി വീട്ടിൽ അനിൽകുമാർ കെ യു എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള പെൻഷൻ , ഇൻഷുറൻസ് 
സംബന്ധമായ ആവശ്യങ്ങൾക്കും , സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ സലോമി 
അനിൽകുമാർ ബോധിപ്പിച്ച അപേക്ഷ ചെമ്പ് , വെള്ളൂർ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സലോമി അനിൽകുമാർ 


ഭാര്യ 


45 


2 


അലോനിക് അനിൽകുമാർ 


| മകൻ 


14 


3 


അനോമിക് അനിൽകുമാർ 


മകൻ 


12 


നമ്പർ : സി1-8293 / 2021 


10-12-2021 


അനന്തരാവകാശ 


വൈക്കം താലൂക്കിൽ നടുവിലെ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പടിഞ്ഞാറ്റുംചേരി വടക്കേ മുറിയിൽ കരയ 
ിൽ പൊൻമനശ്ശേരി മഠം വീട്ടിൽ കേശവൻ ആചാരി എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ വള്ളി അമ്മാൾ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ നടുവിലെ , ചേർത്തല വടക്ക് , 
വെള്ളൂർ 

വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-08-2021 -ൽ മരണപ്പെട്ടതായും ടിയാന്റെ വിവാഹിതയായ മകൾ രജനി 22-09-2017 -ലും 
ടിയാന്റെ മകൻ രഞ്ജ 08 വയസ്സ് പ്രായമുള്ളപ്പോൾ മരണമടഞ്ഞതാണെന്നും പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വള്ളി അമ്മാൾ 


ഭാര്യ 


66 


2 


ശിവകുമാർ 


മകൻ 


42 


3 


| ഉഷാകുമാരി 


മകൾ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1388 


KERALA GAZETTE 


Part III 


4 


മകളുടെ ഭർത്താവ് 


51 


5 


നാരായണൻ ( മരണപ്പെട്ട മകളുടെ ഭർത്താവ് ) 
ശിവപ്രസാദ് ( മരണപ്പെട്ട മകളുടെ മകൻ 
| ഹരിപ്രസാദ് ( മരണപ്പെട്ട മകളുടെ മകൻ ) 


| പൗത്രൻ 


18 


| | | 


6 


പൗത്രൻ 


16 


നമ്പർ : സി1-85712021 


08-12-2021 


വൈക്കം താലൂക്കിൽ ടി വി പുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കണ്ണുകെട്ടുശ്ശേരി മുറിയിൽ അച്ചിനാരിയിൽ 
വീട്ടിൽ രതി ജനീഷ് എന്നയാളുടെ അവകാശികൾക്ക് ടിയാളുകളുടെ പേരിലുള്ള ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് 
വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ടി വി പുരം വില്ലേജിൽ 
പരേതയുടെ ഭർത്താവ് ജനീഷ് എ ജെ ബോധിപ്പിച്ച അപേക്ഷ ടി വി പുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-08-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജനീഷ് എ ജെ 


ഭർത്താവ് 


46 


2 


| അശ്വിൻ ജനീഷ് 


മകൻ 


17 


നമ്പർ : സി1-8193 / 2021 


07-12-2021 


വക്കം 


താലൂക്കിൽ തലയാഴം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോട്ടകം കരയിൽ കുപ്പേടിത്തറയ 
ിൽ വീട്ടിൽ ചന്ദ്രിക സി നായർ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തലയാഴം 
വില്ലേജിൽ പരേതയുടെ ഭർത്താവ് എൻ ചന്ദ്രശേഖരൻ നായർ ബോധിപ്പിച്ച അപേക്ഷ തലയാഴം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


86 


| എൻ ചന്ദ്രശേഖരൻ നായർ 
| ശ്രീകുമാർ റ്റി സി 


2 


| മകൻ 


50 


3 


ശ്രീദേവി ജോയ് ( ശ്രീദേവി 


മകൾ 


42 


നമ്പർ : സി 1 -8160 / 2021 


06-12-2021 


വ 


വൈക്കം താലൂക്കിൽ കടത്തുരുത്തി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വെള്ളാശ്ശേരി കരയിൽ വെട്ടുവഴിയിൽ 
വീട്ടിൽ കുഞ്ഞമ്മ മത്തായി എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1389 


Revenue Department 


11th January 2022 


അപേക്ഷ 


ആവശ്യങ്ങൾക്കും കുടുംബപെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടത്തുരുത്തി വില്ലേജിൽ പരേതയുടെ മകൻ എബിൻ മത്തായി ബോധിപ്പിച്ച 

കടത്തുരുത്തി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-09-2021 -ലും ടിയാളുകളുടെ ഭർത്താവ് വി വി മത്തായി 10 -01 -2009 -ലും 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എബിൻ മത്തായി 


മകൻ 


41 


2 


ഷെറിൻമോൾ വി 

മാത്യ 


| മകൾ 


39 


3 


ജസ്റ്റിൻ മാത്യ 


| മകൻ 


37 


നമ്പർ : സി 1 -8653 / 2021 


06-12-2021 


വക്കം 


താലൂക്കിൽ നടുവില വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കിഴക്കുംചേരി വടക്കേമുറിയിൽ ശ്രീപത്മ 
ം ( ഇടമന ) വീട്ടിൽ ശശികുമാർ ആർ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് 
വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നടുവില് വില്ലേജിൽ 
പരേതൻറെ ഭാര്യ കാർത്ത്യായനിഅമ്മ ബോധിപ്പിച്ച അപേക്ഷ നടുവില് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-09-2020 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| കാർത്ത്യായനി അമ്മ 


ഭാര്യ 


64 


2 


| എസ് ഗോപകുമാർ 


മകൻ 


41 


3 


| ലക്ഷ്മി എസ് കുമാർ 


മകൾ 


35 


നമ്പർ : സി 1 -8026 / 2021 


06-12-2021 


സംബന്ധമായ 


അനന്തരാവകാശ 


വൈക്കം താലൂക്കിൽ വടക്കേമുറി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അക്കരപ്പാടം കരയിൽ കോണിപ്പറമ്പി 
ൽ വീട്ടിൽ അരുൺ എ എസ് എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിൽ വസ്തു , ബാങ്ക് , MACT കോടതി 

ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വടക്കേമുറി വില്ലേജിൽ പരേതൻറെ പിതാവ് സലിമോൻ ബോധിപ്പിച്ച അപേക്ഷ വടക്കേമുറി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
13-01-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻ അവിവാഹിതനും സന്താനരഹിതനുമായി മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1390 


KERALA GAZETTE 


Part III 


പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സിജിമോൾ 


മാതാവ് 


48 


2 


അനന്ദു സലിമോൻ 


സഹോദരൻ 


25 


3 


അഖില കെ എസ് 


സഹോദരി 


17 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1391 


Revenue Department 


11th January 2022 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : സി 1 -7999 / 2021 


06-12-2021 


അനന്തരാവകാശ 


വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാഞ്ഞൂർ കരയിൽ ശ്രീനിലയം വീട്ടിൽ 
ഇന്ദിരാദേവി എൻ സി , എ പി ശിവശങ്കരപ്പിള്ള 

, എ പി ശിവശങ്കരപ്പിള്ള എന്നീ ആളുകളുടെ അവകാശികൾക്ക് പരേതരുടെ പേരിൽ വസ്തു , ബാങ്ക് 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മാഞ്ഞൂർ വില്ലേജിൽ പരേതരുടെ മകൻ സുരേഷ് ബാബു എം എസ് ബോധിപ്പിച്ച അപേക്ഷ മാഞ്ഞൂർ 
വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാളുകൾ യഥാക്രമം 24-01-2014 , 19 -11 -2003 തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


61 


2 


മകൾ 


59 


എം എസ് സുരേഷ് ബാബു 
പ്രസന്ന വിനയചന്ദ്രൻ 
ജയശ്രീ എം എസ് 
രാജീവ് എം എസ് 


3 


മകൾ 


58 


4 


മകൻ 


54 


നമ്പർ : സി 1 -8067 2021 


06-12-2021 


വൈക്കം താലൂക്കിൽ ഞീഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാട്ടാമ്പാക്ക് കരയിൽ മണിമന്ദിരം വീട്ടിൽ 
ശശിമഠത്തിൽ നാരായണപിള്ള , ടിയാളുടെ ഭാര്യ ശോഭ എൻ എന്നീ ആളുകളുടെ അവകാശികൾക്ക് ടിയാളുകളുടെ പേരിൽ 
വസ്തു , ബാങ്ക് , പെൻഷൻ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഞീഴൂർ വില്ലേജിൽ പരേതരുടെ മകൻ കണ്ണൻ ശശി 
ബോധിപ്പിച്ച അപേക്ഷ ഞീഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യാഥാക്രമം 09-10-2021 , 17-05-2015 തീയതികളിൽ മരണപ്പെട്ടതായും 
പരേതരുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


43 


കണ്ണൻ ശശി 
| ജ്യോതി ശശി 


2 


| മകൾ 


37 


3 


| ആനന്ദ് ശശി 


മകൻ 


36 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1392 


KERALA GAZETTE 


Part III 


നമ്പർ : സി 1 -8028 / 2021 


06-12-2021 


വൈക്കം താലൂക്കിൽ വടക്കേമുറി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയൻ പി കെ , വടക്കേമുറി കരയി 
ൽ പുത്തൻപുര വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള ബാങ്ക് , ഭൂമി സംബന്ധമായ ആവശ്യങ്ങൾക്കും 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടക്കേമുറി വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഷീബാ വിജയൻ ബോധിപ്പിച്ച അപേക്ഷ വടക്കേമുറി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീബ എൻ കെ 


ഭാര്യ 


45 


2 


അദൈ്വത് 


മകൻ 


13 


നമ്പർ : സി 1 -8029 / 2021 


06-12-2021 


വൈക്കം താലൂക്കിൽ വടക്കേമുറി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പടിഞ്ഞാറെ കരയിൽ പൊൻമാന്തറ 
വീട്ടിൽ അയ്യപ്പൻ മകൻ മുകുന്ദൻ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള ബാങ്ക് , ഭൂമി സംബന്ധമായ 
ആവശ്യങ്ങൾക്കും സർവീസ് പെൻഷൻ ആവശ്യമായി സബ് ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടക്കേമുറി വില്ലേജിൽ പരേതൻറെ ഭാര്യ രമ പി സി 
ബോധിപ്പിച്ച അപേക്ഷ വടക്കേമുറി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രമ പി സി 


ഭാര്യ 


61 


2 


മുംതാസ് എം 


മകൾ 


36 


നമ്പർ : സി1-8027 2021 


06-12-2021 


വൈക്കം താലൂക്കിൽ വടക്കേമുറി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ മഹേശൻ , പടിഞ്ഞാറെക്കര 
കരയിൽ കുമളുതറ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാളുടെ പേരിലുള്ള ബാങ്ക് , ഭൂമി സംബന്ധമായ ആവശ്യങ്ങൾക്കും 
ആർ . റ്റി . ഒ . ഓഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വടക്കേമുറി വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷാജിഷ പി എം ബോധിപ്പിച്ച അപേക്ഷ വടക്കേമുറി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04 
07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1393 


Revenue Department 


11th January 2022 


അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഷാജിഷ പി എം 


ഭാര്യ 


59 


2 


| അഞ്ജലി മഹേശൻ 


മകൾ 


30 


3 


അരുണ്യ മഹേശൻ 


മകൾ 


27 


നമ്പർ : സി1-7903 / 2021 


06-12-2021 


വൈക്കം താലൂക്കിൽ ടി വി പുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബൈജു പി കെ , പള്ളിപ്രത്തുശ്ശേരി കരയി 
ൽ കളത്തിപ്പറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിലുള്ള കടയുടെ ലൈസൻസ് 
പേരിലാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ടി വി 
പുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ കുമാരി പി എൻ ബോധിപ്പിച്ച അപേക്ഷ ടി വി പുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-11-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗൗരി പത്മനാഭൻ 


മാതാവ് 


77 


2 


കുമാരി പി എൻ 


ഭാര്യ 


48 


3 


| പാർവ്വതി കെ ബി 


മകൾ 


24 


4 


ശ്രീലക്ഷ്മി കെ ബി 


| മകൾ 


23 


നമ്പർ : സി1-8741 / 2021 


06-12-2021 


അനന്തരാവകാശ 


വൈക്കം താലൂക്കിൽ മുട്ടുചിറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പാർവ്വതി കെ , ആയാംകുടി കരയി 
ൽ കുഴിക്കാട്ട് മന വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാളുടെ പേരിലുള്ള വസ്തു , ബാങ്ക് , കുടുംബപെൻഷൻ 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മുട്ടുചിറ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കെ കെ ആര്യൻ നമ്പൂതിരിപ്പാട് ബോധിപ്പിച്ച അപേക്ഷ 
മുട്ടുചിറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1394 


KERALA GAZETTE 


Part III 


1 


ഭർത്താവ് 


77 


കെ കെ ആര്യൻ നമ്പൂതിരിപ്പാട് 
| ജ്യോതിസ് കെ ആര്യൻ 


2 


മകൻ 


43 


3 


ജ്യോത്സന കെ ആര്യൻ 


മകൾ 


39 


നമ്പർ : സി1-8068 / 2021 


06-12-2021 


പരേതരുട 


വൈക്കം താലൂക്കിൽ ഞീഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാട്ടാമ്പാക്ക് കരയിൽ ഓരിൽ വീട്ടി 
ൽ സുലോചന ശിവറാം ടിയാൾ ഭർത്താവ് ശിവറാം ശങ്കർ എന്നീ ആളുകളുടെ അവകാശികൾക്ക് ടിയാളുകളുടെ പേരിൽ 
വസ്തു , ബാങ്ക് , ഭൂവിനിമയം സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഞീഴൂർ വില്ലേജിൽ 

മകൻ നവീൻ ശിവറാം ബോധിപ്പിച്ച അപേക്ഷ 
ഞീഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 07-04-1995 , 28-09-2021 തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നീന ശിവറാം 


മകൾ 


56 


2 


നവീൻ ശിവറാം 


മകൻ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1395 


Revenue Department 


11th January 2022 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : സി1-8669 / 2021 


15-12-2021 


വക്കം 


താലൂക്കിൽ കോതനല്ലൂർ വില്ലേജിൽ 

താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാധാകൃഷ്ണൻ ന 
ായർ , മാതാവ് രാധാമണി കെ കെ , കോതനല്ലൂർ കരയിൽ വൃന്ദാവൻ ( വാക്കയിൽ വീട്ടിൽ എന്നിവരുടെ അവകാശികൾക്ക 

ടിയാൻറ പേരിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ധനസഹായം കൈപ്പറ്റുന്നതിനും , വസ്തു , ബാങ്ക് 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതരുടെ മകൾ രാഖി കൃഷ്ണൻ ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 30-09-2021 , 17-04-2012 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ വൈക്കം 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാഖി കൃഷ്മൻ 


മകൾ 


31 


2 


| രേഷ് കൃഷ്ണൻ 


| മകൾ 


30 


നമ്പർ : സി1-8739 / 2021 


15-12-2021 


വൈക്കം താലൂക്കിൽ വെള്ളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ സി രാജൻ , ഇറുമ്പയം കരയിൽ 
കല്ലുവേലിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള ബാങ്ക് , വസ്തു സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ് 
റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ അനിൽ 
കുമാർ കെ ആർ ബോധിപ്പിച്ച അപേക്ഷ വെള്ളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജാനു വി കെ എന്ന ജാനകി വി കെ 


ഭാര്യ 


72 


2 


| അനിൽ കുമാർ കെ ആർ 


മകൻ 


51 


3 


മകൻ 


49 


സുനിൽ കുമാർ കെ ആർ 
സ്മിത കെ ആർ ( സ്മിത അനിൽ 


4 


മകൻ 


45 


നമ്പർ : സി1-89272021 


15-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1396 


KERALA GAZETTE 


Part III 


c 


വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോവിന്ദൻ കെ ഡി , കാട്ടിക്കുന്ന് കരയിൽ 
കളരിക്കുന്ന് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാളുടെ പേരിലുള്ള വാഹന ഉടമസ്ഥാവകാശം അനന്തരാവകാശികൾ 
പേരിൽ മാറ്റുന്നതിനും വസ്തു , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ യശോദ ബോധിപ്പിച്ച അപേക്ഷ ചെമ്പ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-11-2018 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


വൈക്കം 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


യശാദ 


ഭാര്യ 


59 


2 


| അരുൺകുമാർ കെ ജി 


മകൻ 


37 


3 


അരുൾജി ഉണ്ണി 


മകൾ 


35 


4 


അനുപം കെ ജി 


മകൾ 


34 


നമ്പർ : സി1-8378 / 2021 


15-12-2021 


വൈക്കം താലൂക്കിൽ വൈക്കം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏലിക്കുട്ടി ( ഏലിയാമ്മ ) പടിഞ്ഞാറ്റുംചേര 
ി പടിഞ്ഞാറേമുറി കരയിൽ കളരിക്കൽ വീട്ടിൽ എന്നവരുടെ അവകാശികൾക്ക് ടിയാളുടെ പേരിലുള്ള വസ്തു , ബാങ്ക് 
സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ അനന്തിരവൻമാർ ജോണി പി സി , പി സി ജോസഫ് എന്നിവർ ബോധിപ്പിച്ച അപേക്ഷ വൈക്കം , വടയാർ 
വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൾ 

22-09-2018 -ലും ഭർത്താവ് ഔസേഫ് വളരെ മുൻപും സന്താനരഹിതരായും മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പി സി ജോസഫ് ( സഹോദര പുത്രൻ 


അനന്തിരവൻ 


56 


2 


ജോണി പി സി ( സഹോദര പുത്രൻ 


അനന്തിരവൻ 


54 


നമ്പർ : സി1-9153 / 2021 


15-12-2021 


വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശീന്ദ്രൻ കെ ബ്രഹ്മമംഗലം കരയി 
ൽ കുന്നേപറമ്പിൽ വീട്ടിൽ എന്നയാളുടെ 

എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ 
ആനുകൂല്യങ്ങൾക്കും കോവിഡ് ധനസഹായം കൈപ്പറ്റുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ രാധാമണി പി ജി ബോധിപ്പിച്ച അപേക്ഷ ചെമ്പ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-08-2021 -ൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1397 


Revenue Department 


11th January 2022 


മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാധാമണി പി ജി 


ഭാര്യ 


71 


2 


| പിങ്കി എസ് കുമാർ 


| മകൾ 


39 


3 


രാജീവ് എസ് കുമാർ 


മകൻ 


37 


നമ്പർ : സി1-8670 / 2021 


15-12-2021 


വൈക്കം താലൂക്കിൽ കോതനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ 

അന്തരിച്ചുപോയ 

ജോയി ജേക്കബ് 
ബ് , കോതനല്ലൂർ കരയിൽ കണ്ണീറ്റുമ്യാലിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാന്റെ പേരിലുള്ള റേഷൻ കടയു 
ടെ ലൈസൻസ് , ബാങ്ക് , വസ്തു സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ എൽസമ്മ ജോയി ബോധിപ്പിച്ച അപേക്ഷ കോതനല്ലൂർ വില്ലേ 
ജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
14-06-2013 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എൽസമ്മ ജോയി 


ഭാര്യ 


61 


2 


| ജിനീഷ് ജോയി 


മകൻ 


41 


3 


ജോഗേഷ് ജോയി 


മകൻ 


39 


4 


| ജോണീഷ് ജോയി 


മകൻ 


31 


നമ്പർ : സി1-8766 / 2021 


15-12-2021 


വൈക്കം താലൂക്കിൽ ഉദയനാപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിനയചന്ദ്രൻ വി , പടിഞ്ഞാറേ 
കരയിൽ വട്ടത്തറപ്പടി വീട്ടിൽ എന്നയാളുടെ 

എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള പെൻഷൻ , ഇൻഷുറൻസ് 
ആനുകൂല്യങ്ങൾക്കും , വസ്തു , ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ആശ വി എ ബോധിപ്പിച്ച അപേക്ഷ ഉദയനാപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ പിതാവ് മരണപ്പെട്ടിട്ടുള്ളതും മാതാവ് മീനാക്ഷി ജീവിച്ചിരിക്കുന്നതുമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1398 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മീനാക്ഷി 


മാതാവ് 


74 


2 


ആശ വി എ 


ഭാര്യ 


48 


3 


വിശാഖ് വി 


മകൻ 


25 


4 


വിസ്മയ വി എ 


| മകൾ 


15 


നമ്പർ : സി1-8903 / 2021 


16-12-2021 


അപേക്ഷ 


വൈക്കം താലൂക്കിൽ വൈക്കം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ എസ് രാമചന്ദ്രൻ , കോട്ടപ്പുറത്ത് 
വീട്ടിൽ എന്നയാളുടെ അവകാശിക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ രജിശ്രീ ബോധിപ്പിച്ച 

വൈക്കം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 18-01-2018 -ൽ സന്താനരഹിതനായി മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശിയായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രജിശ്രീ 


ഭാര്യ 


65 


നമ്പർ : സി1-89502021 


16-12-2021 


വൈക്കം താലൂക്കിൽ കല്ലറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സാജു പീറ്റർ , കാച്ചപ്പള്ളി വീട്ടിൽ എന്നയാളുട 

അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ബിബിൻ പി ജി ബോധിപ്പിച്ച അപേക്ഷ 
കല്ലറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 07-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അന്നമ്മ സാജു 


ഭാര്യ 


53 


2 


| സാന്റിയ പി ജി 


മകൾ 


30 


3 


ബിബിൻ പി ജി 


മകൻ 


28 


നമ്പർ : സി1-89382021 


16-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


1399 


Revenue Department 


11th January 2022 


വൈക്കം താലൂക്കിൽ വെച്ചൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി വി പീതാംബരൻ , കുടവെച്ചൂർ കരയിൽ 
ലയാ ഭവൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ടിയാൻറ പേരിലുള്ള വസ്തു , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് 
വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ കെ കെ ശോഭന 
ബോധിപ്പിച്ച അപേക്ഷ വെച്ചൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-01-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ക കെ ശോഭന 


ഭാര്യ 


63 


2 


| ലയമോൾ 


മകൾ 


33 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.11 04:38:53 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


